Government of Kerala 
കേരള സർക്കാർ 

2009 


- Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009- 2011 


OVERN 


ാ 


CAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd March 2009 
| 2009 മാർച്ച് 3 
12th Phalguna 1930 
1930 ഫാൽഗുനം 12 


- No. 

നമ്പർ 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


(1) 
- 2 


നമ്പർ ഡി1 -109902 എച്ച്. ഇ , ഡി , 

എൻ. ( എ ) വാല്യം- 2 . 2009 ഫെബ്രുവരി 18 . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
ആലപ്പുഴതാഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകത 
കരാറുകാരിൽനിന്നുംമുവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 


3 


നമ്പർ 


ദർഘാസ് നമ്പരും 
( പവർത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരത്ത 
( മവും 


11 2008- 09 ഇഎച്ച് . ഇ . ഡി . ( എ ) 

ററി . ആർ. പി , സ്പെഷ്യൽ 
പാക്കേജ് നറു ആ ല = 0 s 
പഞ്ചായത്ത് - എട്ടാം വാർഡിലെ 
കുഴിത്തുറ സ്കൂൾ-കൾവർട്ട് 
ജംഗ്ഷൻ റോഡം ( അവസാന 
50 മീററർ നീളത്തിൽ) - 
രൂപ 5 ലക്ഷം 

12 ,500 
72/ 2008 -09/ ഇഇ എച്ച് . ഇ . ഡി .( എ ) 

തോട്ടപ്പളളി ഫിഷറി ഹാർബർ 
ലേലപ്പുര, റിപ്പയർ ഷെഡ്, 
യാർഡ°ലൈാറിംഗ് എന്നിവയുടെ 

വൈദ്യുതീകരണം - രൂപ 5 ലക്ഷം 12,500 
| 73, 2008 -09) എച്ച് . ഇ . ഡി . എ ) 

ആലപ്പുഴ പോർട്ട് ഓഫീസ് 
ബിൽഡിംഗം നീവയറിംഗ് 
ചെയ്യുന്നത് സംബന്ധിച്ച് 
രൂപ 86, 000 

2 .150 
74/2008- 09/ ഇ എച്ച് . ഇ . ഡി .( എ ) 

ആയിരംതെങ്ങ് ഫിഷ് ഫാം 
ഓഫീസ് കെട്ടിടം വൈദ്യുതീകരി 
ക്കുന്നത് സം ബ ന് ധി ച്ച് 
രൂപ 42,000 

| 1 . 250 


(2 ) 


- 1 


70/2008 -09) ഇജിഎച്ച് . ഇ . ഡി .( എ ) 

ററി , ആർ, പി . സ്പെഷ്യൽ 
പാക്കേജ് ററു ആലപ്പാട് പഞ്ചായത്ത 
ഒന്നാം വാർഡ് അരയശശരി 
മുതൽ ഫിഷറീസ് റിസർച്ച് 
സ്റേറഷൻ വരെയുളള റോഡിൻറ 
നിർമ്മാണം ബാലൻസ് വർക്ക 
(പുനർ ദർഘാസം) - 
രൂപ 9 . 50 ലക്ഷം 

23 , 750 


- 5 


( 2 ) 


( 3 ) 
6 | 25208- 09 ഇ എച്ച് . ഇ , ഡി . എ ) 

തോട്ടപ്പളളി ഹാർബർ എഞ്ചിനീ 
യറിംഗം സബ് ഡിവിഷൻ 
ഓഫീസ്, സെക്ഷൻ ഓഫീസ 
ചുറ്റുമതിൽ എന്നിവയുടെ . 
അററകുറ്റപ്പണികൾ സംബന്ധിച്ച 

രൂപ 65, 0 - . , 1 , 650 
- 1 76/2008- 09 / ഇഎച്ച് . ഇ , ഡി . എ } -- 

തണ്ണീർമുക്കും പഞ്ചായത്തിലെ 
വാരനാട് ചെ ഈ റോഡിന്റെ 

പുനരുദ്ധാരണം _ രൂപ 3 ലക്ഷം 7, 500 
മർയാസം - ഫോറത്തിൻറ വില ( ക്രമനമ്പർ 

1 - ന് രൂപ 1 , 900 + പാറ . ( കമനമ്പർ 2 , 3 
ഇവയ്ക്ക് രൂപ 1 , 000 + വാററ്, : ( ക്രമനമ്പർ 
7 - ന് രൂപ 600 + വാറ", മററുള്ളവയ്ക്ക് 
രൂപ 400 + വഴറ്, 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 6 - 3 -2009 മുതൽ 12- 3- 2009 
മയംഒ " 1 മണിവരെ. 
bർഘാസ് സ്വീകരിക്കുന്ന അവസാന 
തീ യ തി യ • സമയവും - 12- 3 - 2009 

കുന്നാം3 മണിവരെ, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവു -- 

12 -3 - 2009 വൈകുന്നേരം 4 മണി. 
ക രാറുകാരൻ കാസ് - കമനമ്പർ 1 - ന് സി 

ക്ലാസും അതിനു മുകളിലും, മന്നുളളവയാ 

ഡി ക്ലാസും അതിനുമുകളിലും, 
പത്തിയുടെ കാലാവധി - കമനമ്പർ 1 നും 

7- നും 5 മാസം ( ററി , ആർ പാ . കാലാവധി 
കഴിയുന്നതുവരെ) , നമ്പർ 2 - ന് 3 മാസം, 
കമനമ്പർ 3 - ന് 2 മാസം, ( കമനമ്പർ 4- നും 

5- നും 30 ദിവസം, ( ക്രമനമ്പർ 6 - ന് 1 മാസം. 
ർഘാസ് സംബന്ധിച്ചുള്ള കേരം പൊതു 
മാമത്ത് വകുപ്പിന്റെയും തുറമുഖ വിനീയറിംഗ 
കുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബ 0 ധ ക ക മ ണ ° . കാരണം കൂടാത ദർഘാസ് 

മുലചയ്യണം മാറിവയ്ക്കാനും ഉള്ള അധികാരം 
താണ്ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
മാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികള 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഫീസു 
മായി ബന്ധപ്പെടാവുന്നതാണ്. 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ എം , എൻ, പി , എം . 
6/ 2008-09 , 

- 2009 ഫെബ്രുവരി 18 . 
കേരള ഗവർണ്ണർക്കുംവേണ്ടി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
മലപ്പുറം, പൊന്നാനി താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്നുംമുദ്രവച്ച 
ദർഘാസുകൾ കാണിച്ചുകൊളളുന്നു . 
പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും 

പരപ്പനങ്ങാടി (ബുഡ് സ്റേറാക്ക് ഫാം - 
ലാബറട്ടറി ബിൽഡിംഗ് നവീകരണവും 

കുഴൽ കിണർ കുഴിക്കലും - രൂപ 4 ,40 , 11 . 
. നിരതവ്യ -- നു .. 11,100 , 
ഒർഘാസ് (പ്രമ ണ ത്തിന്റെ വില -രൂപ 900 + 

വാററ് @ 12 . 5 % . 
ദർഘാസം വിൽക്കുന്ന തീയതിയും സമയവും 

4 - 3 - 2009 മുതൽ 7- 3 -2009 ന് ഉച്ചയ്ക 

1 മണിവരെ, 
ദർഘാസ പ്രമാണങ്ങൾ ലിംഗം അവസാന 

തീയതിയും സ ക യ വ • - 1- 3- 2009 

വൈകിട്ട് 3 മണിവരെ, 
ഒർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

- 1 - 3- 2009് വകുന്നരം 3 . 30 മണി 
കരാറുകാരൻ യോഗ്യത സി കാസും അതിന് 

- മുകളിലും. 
( പ്രവൃത്തിയുടെ കാലാവധി - 2 മാസം. 
ഒർഘാസം സംബന്ധിച്ചുളള കൽ പൊതുമരാമത്ത് 
വ കു പ്പി ഒനം യു . ആലുവ ഏതിനിയറിംഗ 
വകുപ്പിൻറെയും എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധക 
മാണ് . കാരണംകൂടാതെ ദർഘാസ് °3 ഒയ്യാനോ 
കാരീയകാനോ ഉള്ള അധികാരം നാം ഒപ്പിട്ടിരി 
ക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
രൽ പ്രസ്താവിച്ചിരിക്കുന്ന ( പ വ , അ ി ക യ 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസു 
മായി ബന്ധപ്പെടാവുന്ന രണ . 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആലപ്പുഴ 
ഫോൺ- 0477 - 220710 . 


എക്സിക്യൂട്ടീവ 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർഎഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, 
മലപ്പറം, 
പൊന്നാനി , 


| ( s ) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ 
( അധികചുമമല . 


(ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


